© 


കേരള സര്‍ക്കാര്‍ 
Government വ്‌ Kerala 


2021 


കേരള 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 





സററ 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ഫെ്രുവരി 16 
16th February 2021 


1196 കുഠഭം 4 
4th Kumbham 1196 


1942 മാഘം 27 
27th Magha 1942 


നമ്പര്‍ 





No. 











PART Il 


Fire Force Department 


ദര്‍ഘാസ്‌/ ലേല പരസ്യം 





നമ്പര്‍ avl2-3259/2020. 2020 ജനുവരി 13. 


അഗ്നിരക്ഷാസേവന വകുപ്പ്‌ പീരുമേട്‌ അഗ്നിരക്ഷാ 
നിലയത്തിലെ MTU KL- 01- AF-9986 ഇപ്പോഴത്തെ 
സ്ഥിതിയിലും അവസ്ഥയിലും 25-2-2021-90 തീയതി പകല്‍ 
12 മണിക്ക്‌ പീരുമേട്‌ അഗ്നിരക്ഷാനിലയത്തില്‍ വെച്ച്‌ 


പരസ്യമായി ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. 


ലേലത്തോടൊപ്പം മുശ്രപതിപ്പിച്ച ടെണ്ടറുകളും ക്ഷണിച്ചു 
കൊള്ളുന്നു. ടെണ്ടറുകള്‍ 24-2-2021-90 തീയതി ഉച്ചകഴിഞ്ഞ്‌ 
3 മണിവരെ നേരിട്ടോ തപാല്‍ മുഖേനയോ സ്വീകരിക്കുന്ന 
താണ്‌. 3 മണിക്കുശേഷം ലഭിക്കുന്ന ടെണ്ടറുകള്‍ യാതൊരു 
കാരണവശാലും സ്വീകരിക്കുന്നതല്ല. മുദ്രപതിപ്പിച്ച ടെണ്ടറുകള്‍ 
ഉള്‍ക്കൊള്ളുന്ന കവറിന്റെ പുറത്ത്‌ “അഗ്നിരക്ഷാസേവന 
വകുപ്പ്‌ വക MTU KL- 01- AF-9986 വാങ്ങുന്നതിനുള്ള 
ടെണ്ടര്‍”” എന്ന്‌ ആലേഖനം ചെയ്തിരിക്കേണ്ടതാണ്‌. 
പരസ്യ ലേലത്തിനുശേഷം നേരത്തെ ലഭിച്ച ടെണ്ടറുകള്‍ 


തുറക്കുന്നതും ലേലത്തില്‍ ക്വാട്ട്‌ ചെയ്ത തുകയോ, 


Gaz. No. 7/2021/DTP (Fire Force). 


275 


ടെണ്ടറില്‍ കൊടുത്ത തുകയോ ഏതാണ്‌ കൂടൂതല്‍ ആ 
തുകയ്ക്ക്‌ താല്‍ക്കാലികമായി ലേലം ഉറപ്പിക്കുന്നതുമാണ്‌. ലേല 
ത്തില്‍ പങ്കെടുക്കുന്നവര്‍ ടെണ്ടര്‍ നല്‍കിയിരിക്കണമെന്ന്‌ 
നിര്‍ബന്ധമില്ല. 


ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേലം 
തുടങ്ങുന്നതിന്‌ ഒരു മണിക്കൂര്‍ മുമ്പായി F 1,000 (ആയിരം രൂപ 
മാതം) നിരത്ദ്രവ്യമായി അടയ്ക്കേണ്ടതാണ്‌. ടി വാഹനം 
ടെണ്ടര്‍ വഴി വാങ്ങാന്‍ ആഗ്രഹിക്കുന്നവര്‍ വെള്ളക്കടലാസില്‍ 
തയ്യാറാക്കിയ ടെണ്ടറിനോടൊപ്പം നിരത്ര്രവ്യമായി ₹ 1,000-ന്റെ 
ക്രോസ്‌ ചെയ്യാത്ത ബാങ്ക്‌ ര്രാഫ്റ്റ്‌ “റീജിയണല്‍ ഫയര്‍ 
ഓഫീസര്‍, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വീസസ്‌, ഗാന്ധിനഗര്‍, 
എറണാകുളം-20" എന്ന വിലാസത്തില്‍ ടെണ്ടറിനോടൊലപ്പം 
അയയ്ക്കേണ്ടതാണ്‌. എന്നാല്‍ നിരത്ര്രവ്യം അടയ്ക്കേണ്ടതില്ല. 
ഏറ്റവും കൂടുതല്‍ ലേലം വിളിക്കുന്ന /ടെണ്ടര്‍ നല്‍കുന്ന 
ആളിന്റെ പേരില്‍ ലേലം താല്‍ക്കാലികമായി ഉറപ്പിക്കുന്നതാണ്‌. 
ലേലം കൊള്ളുന്ന ആള്‍ ലേലത്തുകയുടെ 25% അപ്പോള്‍ 
തന്നെ അടയ്ക്കേണ്ടതാണ്‌. തുകയും മൊത്തം തുകയ്ക്കുള്ള 
വില്പന നികുതിയും ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ്‌ 
ലഭിച്ചു 15 ദിവസത്തിനകം 


അടയ്ക്കേ ണ്ടതും സ്വന്തം 


4 KERALA GAZETTE 


[Parr 111 





ഉത്തരവാദിത്വത്തിലും ചെലവിലും വാഹനം നീക്കം 
ചെയ്യേണ്ടതുമാണ്‌. നിശ്ചിത ദിവസത്തിനകം വാഹനം 
നീക്കം ചെയ്തില്ലെങ്കില്‍ ആയതിന്‌ സംഭവിക്കുന്ന യാതൊരു 
കഷ്ടനഷ്ടങ്ങള്‍ക്കും ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വീസസ്‌ 
വകുപ്പോ സര്‍ക്കാരോ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ലേലം/ 
ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ള വരുടെ 
നിരത്രദവ്യം ലേലം കഴിഞ്ഞാലുടന്‍ മടക്കിക്കൊടുക്കുന്നതാണ്‌. 


ഏതെങ്കിലും കാരണത്താല്‍ ലേലം/ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തി 
കിട്ടുന്ന ആള്‍ ലേല നിബന്ധനകള്‍ ലംഘിക്കുക 
യാണെങ്കില്‍ ടിയാന്‍ ഒടുക്കിയ തുക സര്‍ക്കാരിലേക്ക്‌ മുതല്‍ 
കൂട്ടുന്നതും വാഹനം പുനര്‍ ലേലം ചെയ്യുന്നതുമായിരിക്കും. 
പുനര്‍ ലേലത്തില്‍ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ ആയത്‌ 
മുന്‍ ലേലക്കാരനില്‍ നിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങള്‍ 
(പകാരം ഈടാക്കുന്നതാണ്‌. എന്നാല്‍ പുനര്‍ ലേലത്തില്‍ 
കൂടുതല്‍ തുക ലഭിക്കുകയാണെങ്കില്‍ അതില്‍ യാതൊരു 
അവകാശവും ആദ്യ ലേലക്കാരന്‍ ഉണ്ടായിരിക്കുന്നതല്ല. 


ലേലത്തില്‍ പങ്കെടുക്കുന്നവരും ടെണ്ടര്‍ സമര്‍പ്പിക്കുന്നവരും 
മേല്‍പ്പറഞ്ഞ നിബന്ധനകള്‍ അതേപടി പാലിക്കേണ്ടതാണ്‌. 
താല്‍പ്പ രൃ മുള്ള വര്‍ക്ക്‌ ടി ലേല വാഹനം പീരുമേട്‌ 
നിലയത്തിലെ സ്റ്റേഷന്‍ ഓഫീസറുടെ അനുമതിയോടെ 
(പവൃത്തി ദിവസങ്ങളില്‍ ഓഫീസ്‌ സമയത്ത്‌ നേരിട്ട്‌ 


പരിശോധിക്കാവുന്നതാണ്‌. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടര്‍ 
നടപടികള്‍ മാറ്റിവയ്ക്കുന്നതിനും റദ്ദ്‌ ചെയ്യുന്നതിനും 
താഴെ ഒപ്പ്‌ വച്ചിരിക്കുന്ന ഓഫീസര്‍ക്ക്‌ പൂര്‍ണ്ണ അധികാരം 


ഉണ്ടായിരിക്കുന്നതാണ്‌. 


റീജിയണല്‍ ഫയര്‍ ഓഫീസറുടെ (പ്പ്‌) 


കാര്യാലയം, എറണാകുളം. റീജിയണല്‍ ഫയര്‍ ഓഫീസര്‍. 





276 


